O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


58 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ 150/2021 . 


2021 ജൂലൈ 28 . 


ആലപ്പുഴ ജില്ലാ ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ ബ്ലോക്കിലെ പാണ്ടനാട് പഞ്ചായത്തിൽ 
പ്രവർത്തിച്ചിരുന്ന പാണ്ടനാട് ക്ഷീര വ്യവസായ സംഘം എ 81 വർഷങ്ങളായി പ്രവർത്തന രഹിതമായി 
കിടക്കു ക യാ ണ് . ഈ സംഘം തുടർന്ന് പ്രവർത്തിക്കു വാൻ യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത 
സാഹചര്യത്തിൽ , ഈ സംഘം സമാപ്തീകരിക്കുന്നതിന് നട പടികൾ സ്വീകരിച്ചു വരുന്നതിനാൽ 
ഇതിന്മേൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ ഒരു മാസ ത്തി നു ള്ളിൽ ചെങ്ങന്നൂർ ക്ഷീര വി ക സന ഓഫീസറെ രേഖാ മൂലം 
അറിയിക്കേണ്ട താണ് . യാതൊരു ആക്ഷേപവും , നിശ്ചിത തീയതിക്കുള്ളിൽ ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരു അറിയിപ്പ് കൂടാതെ സംഘം സമാപ്തീകരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു . 


( 2 ) 


നമ്പർ 150/2021 . 


2021 ജൂലൈ 28 . 


ആലപ്പുഴ ജില്ലാ ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ മുൻസിപ്പാലിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന മംഗലം 
ക്ഷീര സംഘം എ 257 ( ഡി ) ആപ്കോസ് വർഷങ്ങളായി പ്രവർത്തന രഹിതമായി കിടക്കുകയാണ് . ഈ 
സംഘം തുടർന്ന് പ്രവർത്തിക്കുവാൻ യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ , ഈ സംഘം 
സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതിനാൽ ഇതിന്മേൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപം ഉള്ള പക്ഷം ഈ നോട്ടീസ് ( പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ 
ചെങ്ങന്നൂർ ക്ഷീരവികസന ഓഫീസറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് . യാതൊരു ആക്ഷേപവും , 
നിശ്ചിത തീയതിക്കു ള്ളിൽ ലഭി ക്കു ന്നില്ലായെങ്കിൽ ഇനിയൊരു അറിയിപ്പ് കൂടാതെ സംഘം 
സമാപ്തീകരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു . 

( 3 ) 


നമ്പർ 150 2021 . 


2021 ജൂലൈ 28 . 


ആലപ്പുഴ ജില്ലാ ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ മുൻസിപ്പാലിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ഇടനാട് 
ക്ഷീര സംഘം എ 282 ( ഡി ) ആപ്കോസ് വർഷങ്ങളായി പ്രവർത്തന രഹിതമായി കിടക്കുകയാണ് . ഈ 
സംഘം തുടർന്ന് പ്രവർത്തിക്കുവാൻ യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ , ഈ സംഘം 
സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതിനാൽ ഇതിന്മേൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപം ഉള്ള പക്ഷം ഈ നോട്ടീസ് ( പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ 
ചെങ്ങന്നൂർ ക്ഷീരവികസന ഓഫീസറെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് . യാതൊരു ആക്ഷേപവും , 
നിശ്ചിത തീയ തി ക്കു ള്ളിൽ ലഭി ക്കു ന്നി ല്ലായെ ങ്കിൽ ഇനി യൊരു അറിയിപ്പ് കൂടാതെ സംഘം 
സമാപ്തീകരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു . 

( 4 ) 
നമ്പർ 150 2021 . 

2021 ജൂലൈ 28 . 


ആല പ്പുഴ ജില്ലാ ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ ബ്ലോക്കിലെ ആല പഞ്ചാ യ ത്തിൽ 
പ്രവർത്തിച്ചിരുന്ന പെണ്ണുക്കര ക്ഷീര സംഘം എ 243 ( ഡി ) ആപ്കോസ് വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായി കിടക്കുകയാണ് . ഈ സംഘം തുടർന്ന് പ്രവർത്തിക്കുവാൻ യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത 
സാഹചര്യത്തിൽ , ഈ സംഘം സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതിനാൽ 
ഇതിന്മേൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ ഒരു മാസ ത്തി നു ള്ളിൽ ചെങ്ങന്നൂർ ക്ഷീര വി ക സന ഓഫീസറെ രേഖാ മൂലം 
അറിയി ക്കേണ്ടതാണ് . യാതൊരു ആക്ഷേപവും , നിശ്ചിത തീയതിക്കുള്ളിൽ ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരു അറിയിപ്പ് കൂടാതെ സംഘം സമാപ്തീകരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


59 


( 5 ) 


നമ്പർ 150/2021 . 


2021 ജൂലൈ 28 . 


ആലപ്പുഴ ജില്ലാ ചെങ്ങന്നൂർ താലൂക്കിൽ തിരുവൻവണ്ടൂർ പഞ്ചായത്തിൽ പ്രവർത്തിച്ചി രുന്ന 
ഉമയാറ്റു കര ക്ഷീര സംഘം എ 239 ( ഡി ) ആപ്കോസ് വർഷങ്ങളായി പ്രവർത്തന രഹിത മായി 
കിടക്കു ക യാണ് . ഈ സംഘം തുടർന്ന് പ്രവർത്തിക്കു വാൻ യാതൊരു സാദ്ധ്യ തയും ഇല്ലാത്ത 
സാഹചര്യത്തിൽ , ഈ സംഘം സമാപ്തീകരിക്കു ന്ന തിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതിനാൽ 
ഇതിന്മേൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ ഒരു മാസ ത്തി നു ള്ളിൽ ചെങ്ങന്നൂർ ക്ഷീര വി ക സന ഓഫീസറെ രേഖാ മൂലം 
അറിയിക്കേണ്ട താണ് . യാതൊരു ആക്ഷേപവും , നിശ്ചിത തീയതിക്കുള്ളിൽ ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനിയൊരു അറിയിപ്പ് കൂടാതെ സംഘം സമാപ്തീകരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു . 


ക്ഷീരവികസന ഓഫീസ് , 
ചെങ്ങന്നൂർ . 


( ഒപ്പ് ) 
ക്ഷീരവികസന ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


60 


KERALA GAZETTE 


Part III 


തൃശ്ശൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

നടപടികമാ 
( ഹാജർ : ശ്രീ റാഫി പോൾ , ഡെപ്യൂട്ടി ഡയറക്ടർ , തൃശ്ശൂർ ) 
നമ്പർ സി -3322 / 2018 . 

2021 ഒക്ടോബർ 5 . 
വിഷയം : - ക്ഷീരവികസന വകുപ്പ്- തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം - ചാവക്കാട് 

ബ്ലോക്കിലെ ഞമനേങ്ങാട് ക്ഷീരോൽപ്പാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ . 252 ( ഡി ) 
ആപ്കോസ് പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് 1969 - ലെ കേരള സഹകരണ സംഘം 

നിയമത്തിലെ 71 ( 2 ) , 72 വകുപ്പുകളനുസരിച്ച് ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം : - ചാവക്കാട് ക്ഷീര വികസന ഓഫീസറുടെ 

370/2013 

നമ്പർ 
അറുപത്തിയഞ്ചാം വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് . 
തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബ്ലോക്കിലെ പ്രവർത്തനരഹിതമായ ഞമനേങ്ങാട് ക്ഷീരോല്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 252 ( ഡി ) -യിൽ പാലളവ് പുനഃസ്ഥാപിക്കുന്നതിനോ , 
ഭരണ സമിതി രൂപീകരിക്കുന്നതിനോ ക്ഷീരകർഷകരെ സംഘടിപ്പിക്കുന്നതിനോ , പവർത്തനം 
പുനരാരംഭിക്കുന്നതിനോ സാധിക്കാത്തതിനാൽ സമാപ് തീകരണ നടപടികൾ കൈക്കൊള്ളാ 
വുന്നതാണെന്ന് പരമാർശം പ്രകാരം ചാവക്കാട് ക്ഷീരവികസന ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


13 - 9 - 2 0 21- ല 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ , ചാവക്കാട് ബ്ലോക്കിലെ ഞമനേങ്ങാട് ക്ഷീരോൽപാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ആർ . 252 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമത്തിലെ 71 ( 2 ) വകുപ്പിലെ അധികാരമുപയോഗിച്ചുകൊണ്ട് സമാപ്തീകരിക്കുന്നതിന് സമാപ്തീകരണ 
ഉദ്യോഗസ്ഥനായി ( ലിക്വിഡേറ്റർ ആയി ) ചാവക്കാട് ക്ഷീരവികസന ഓഫീസറെ നിയമിച്ച് ഉത്തരവാകുന്നു . 
സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ ( ലിക്വിഡേറ്റർ ) ടി തീയതി മുതൽ 3 വർഷത്തിനകം സമാപ്തീകരണ 
നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് . സമാപ് തീകരണ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ചുമതല 
ഏറ്റെടുത്ത് വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ് . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
തൃശ്ശൂർ . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


61 


ക്ലെയിം നോട്ടീസ് 


നമ്പർ 170/2/2021 . 


2021 ഒക്ടോബർ 16 . 


ഉത്തരവ് 


കാസർഗോഡ് ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 17-6-2021 തീയതി 
C698 / 2018 നമ്പർ 

പകാരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്കിലെ 
മാടക്കാൽ -തൃക്കരിപ്പൂർ ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ . ജി . 106 ( ഡി ) 
ആപ്കോസ് സമാപ്തീകരിക്കുന്നതിന് നീലേശ്വരം ക്ഷീരവികസന ഓഫീസറെ ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചിട്ടുള്ളതാണ് . ടി സാഹചര്യത്തിൽ ടി സംഘത്തിലേക്ക് എന്തെങ്കിലും തുക ഒടുക്കുവാനുണ്ടെങ്കിൽ 
ആയത് നേരിൽ അടച്ചു രസീത് വാല്യൂ ആക്കേണ്ടതാണ് . ആയതുപോലെ ടി സഹകരണ സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെ ങ്കിലും തുക കിട്ടു വാനുണ്ടെങ്കിൽ ആ വിവരം ടി നോട്ടീസ് 

എന്തെങ്കിലും 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ രണ്ടു മാസത്തിനകം ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ 
ചു മതലപ്പെടുത്തിയ ഏജന്റ് മു ഖാന്തിരമാ 

അറിയിക്കണമെന്നുള്ള 

വിവരം 

ഇതിനാൽ 
പൊതു ജനങ്ങളെയും സംഘാംഗങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു . 


ക്ഷീരവികസന യൂണിറ്റ് , 
നീലേശ്വരം . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:53:47 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


